Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


: 
ക 


ം 


GOVERNMENT 
OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 മേയ് 25 
25th May 2021 
1196 ഇടവം 11 
11th Idavam 1196 


നമ്പർ 


" } 21 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ജ്യേഷ്ഠം 4 
4th Jyaishta 1943 


PART III 


Commissionerate of Land Revenue 


3922 


KERALA GAZETTE 


[ PART III 


( 21 ) 


നമ്പർ എഫ്4-3923 2021 . 


2021 മാർച്ച് 6 . 


ഇപ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട് 
തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജ രായി രേഖാ മൂലം 
സമർപ്പിക്കേ ണ്ട താ ണ് . കാലാ വ ധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 2 ) 


ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ തണ്ണീർമുക്കം 
വടക്ക് വില്ലേജിൽ കുടുംബപ്പള്ളിൽ വീട്ടിൽ രാജമ്മ , ആർ . 
എന്നവർ 31-12-2020 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതയുടെ 
നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിനും വിവിധ 
ആവശ്യത്തിലേക്കും അ വ കാശ സർട്ടിഫിക്കറ്റ് ആവ ശ്യ 
പ്പെട്ടുകൊണ്ട് പരേത യുടെ മകൾ കവിത , എൻ , സമർപ്പിച്ച 
അപേക്ഷയിൻ മേൽ 

പ്പട്ടി 

വില്ലേ ജാഫീ സർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടി രാജമ്മ , ആർ . എന്നവർ 
31-12-2020 -ാം തീയതി മരണപ്പെട്ടു വെന്നും പരേതയുടെ 
അവകാശികളായി താഴെ പറയുന്ന ഒരാൾ മാത്രമാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 


നമ്പർ സി4-1331,2021 . 


2021 ഫെബ്രുവരി 20 . 


ബസ്ഥ ഉ 


കുട്ടനാട് താലൂക്കിൽ തലവടി വില്ലേജിൽ ആനപ്രമ്പാൽ 
വടക്ക് മുറിയിൽ ദേവസ്വംപറമ്പ് വീട്ടിൽ പി . കെ . ഷാജി വിവിധ 
ആവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് 
സമർപ്പിച്ച അപേക്ഷയിൻ മേൽ തല വടി വില്ലേജാഫീ സർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന 
വസ്തുതകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ് . അപേക്ഷകന്റെ 
സഹോ ദ രൻ വിശ്വനാഥൻ 10-5-2013 തീ യ തി യിൽ 
മരണപ്പെട്ടിട്ടുള്ള താണ് . പരേതന്റെ നിയമാനുസൃതമായ 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളത് . 


പേര് 


പരേതയുമായുള്ള 


വയസ് 


ബസം 


കവിത എൻ . 


മകൾ 


46 


( പത്തേയുടെ മാതാപിതാക്കൾ , ഭർത്താവ് എന്നിവർ ജീവിച്ചിരിപ്പില്ല . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബം 


1 


അമിത് വിശ്വനാഥ് 


മകൻ 


34 


2 


അക്ഷയ് വിശ്വനാഥ് 


23 


മേൽ പ്പ റ ഞ്ഞ വ രാ ണ് 

പരേ തയുടെ 

അവ കാ ശി 
കളെന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ സിദ്ധപ്പെടുത്തി 30 ദിവ സ ത്തി നുള്ളിൽ രേഖാ മൂലം 
ചേർത്തല തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ട താണ് . 
കാലാവധി കഴിഞ്ഞ് വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


>> 


ഇപ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട് 
തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി രേഖാ മൂലം 
സമർപ്പി ക്കേ ണ്ട താ ണ് . കാലാ വധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


ചേർത്തല . 


Kuttanad Taluk 


( 3 ) 


പരസ്യം 


നമ്പർ സി4-1410 2021 . 


2021 ഫെബ്രുവരി 20 . 


( 1 ) 


നമ്പർ സി4-1255 2021 . 


2021 ഫെബ്രുവരി 20 . 


കുട്ടനാട് താലൂക്കിൽ പുളിങ്കുന്ന് വില്ലേജിൽ കണ്ണാടി 
മുറിയിൽ കരുക്കാവിൽ ചിറ യിൽ വീട്ടിൽ ധന്യ രാജേഷ് 
വിവിധ ആവശ്യങ്ങൾക്കായി അ വ കാശ സർട്ടി ഫിക്കറ്റ് 
ആവ ശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷയിൻ മേൽ പുളിങ്കുന്ന് 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്ന വസ്തുതകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ് . അപേക്ഷകയുടെ 
മാതാവ് കമലമ്മ 13-9-2020 തീയതിയിൽ മര 

മരണപ്പെട്ടിട്ടുള്ളതാണ് . 
പരേതയുടെ നിയമാനുസൃതമായ അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളത് . 


കുട്ടനാട് താലൂക്കിൽ കൈനകരി വില്ലേജിൽ പൊങ്ങ മുറിയിൽ 
തച്ചാട്ട് പുത്തൻ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ നായർ വിവിധ 
ആവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ കൈനകരി വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന 
വസ്തുതകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ് . അപേക്ഷകന്റെ 
പിതാവ് പസാദ് എം . നായർ 7-7 - 2019 തീയ തി യിൽ 
മര ണപ്പെട്ടിട്ടുള്ള താ ണ് . പരേതന്റെ നിയമാനുസൃത മായ 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളത് . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


പേര് 


പരേതയുമായുള്ള 


വയസ് 


1 


പുഷ്പലത , പി , എസ് . 


ഭാര്യ 


50 


ബന്ധം 


2 


ഉണ്ണികൃഷ്ണൻ നായർ 


മകൻ 


31 


ധന്യ രാജേഷ് 


മകൾ 


35 


3 


പ്രസീത , പി . 


മകൾ 


28 


64 


25th MAY 2021 ) 


COMMISSIONERATE OF LAND REVENUE 


3923 


ഇപകാരം അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട് 
തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി രേഖാമൂലം 
സമർപ്പി ക്കേ ണ്ട താ ണ് . കാലാ വധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ഇപ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട് 
തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജ രായി രേഖാ മൂലം 
സമർപ്പി ക്കേ ണ്ട താ ണ് . കാലാ വധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 6 ) 


( 4 ) 


നമ്പർ സി4-12612021 . 


2021 ഫെബ്രുവരി 18 . 


നമ്പർ സി4-534 2021 . 


2021 ഫെബ്രുവരി 19 . 


അവ കാശ 


കുട്ടനാട് താലൂക്കിൽ തകഴി വില്ലേജിൽ തെന്നടി മുറിയിൽ 
ലക്ഷ്മിപുരം വീട്ടിൽ വനജാക്ഷി വിവിധ ആവശ്യങ്ങൾക്കായി 

സർട്ടി ഫിക്കറ്റ് ആവ ശ്യ പ്പെട്ട് സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ തകഴി വില്ലേ ജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന വസ്തുതകൾ 
ബോദ്ധ്യ പ്പെ ട്ടിട്ടു ള്ള താ ണ് . അപേ ക്ഷ ക യുടെ മകൾ 
സിന്ധുമോൾ 24-8-2020 തീയതിയിൽ മരണപ്പെട്ടിട്ടുള്ളതാണ് . 
അവിവാഹിതയായിരുന്ന പരേതയ്ക്ക് നിയമാനുസൃതമായ 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളത് . 


കുട്ടനാട് താലൂക്കിൽ തലവടി വില്ലേജിൽ ആനപ്രമ്പാൽ 
തെക്ക് മുറിയിൽ കളത്തിൽ വീട്ടിൽ കെ . വി . റോഷ് മോൻ വിവിധ 
ആവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് 
സമർപ്പിച്ച അപേക്ഷയിൻ മേൽ തല വടി വില്ലേജാഫീ സർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന 
വസ്തുതകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ് . അപേക്ഷകന്റെ പിതാവ് 
കെ . കെ . വാസു 2-5-2017 തീയതിയിൽ മരണപ്പെട്ടിട്ടുള്ളതാണ് . 
പരേതന്റെ നിയമാനുസൃതമായ അവകാശികളായി താഴെ 
പറയുന്നവർ മാത്മാണുള്ളത് . 


ക്രമ 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബം 


നമ്പർ 


1 


മകൾ 


44 


റോഷ്നി മോൾ , കെ . വി . 
റോഷ് മോൻ , കെ . വി . 


കമ 


പേര് 


വയസ് 


2 


മകൻ 


42 


പരേതയുമായുള്ള 

ബന്ധം 


നമ്പർ 


1 


പിതാവ് 


78 


രാജപ്പൻ ആചാരി 
വനജാക്ഷി 


2 


മാതാവ് 


67 


ഇപ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട് 
തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി രേഖാ മൂലം 
സമർപ്പി ക്കേ ണ്ട താ ണ് . കാലാ വധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ഇപ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട് 
തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി രേഖാമൂലം 
സമർപ്പി ക്കേ ണ്ട താ ണ് . കാലാ വധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( 7 ) 
നമ്പർ സി4-1366 2021 . 

2021 ഫെബ്രുവരി 18 . 
കുട്ടനാട് താലൂക്കിൽ പുളിങ്കുന്ന് വില്ലേജിൽ പുളിങ്കുന്ന് 
മുറിയിൽ മണ ല യിൽ വീട്ടിൽ ലിസി സദാ നന്ദൻ വിവിധ 
ആവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ പുളിങ്കുന്ന് വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന 
വസ്തുതകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ് . അപേക്ഷകയുടെ 
ഭർത്താവ് കെ . സദാനന്ദൻ 6-12 -2020 തീയതിയിൽ മരണ 
പ്പെട്ടിട്ടുള്ളതാണ് . പരേതന്റെ നിയമാനുസൃതമായ അവകാശി 
കളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളത് . 


( 5 ) 


നമ്പർ സി4-659 2020 . 


2021 ഫെബ്രുവരി 23 . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബം 


കുട്ടനാട് താലൂക്കിൽ കാവാലം വില്ലേജിൽ ചെറുകര 
മുറിയിൽ മാളിയേക്കൽ വീട്ടിൽ സരസമ്മ , കെ . കെ . വിവിധ 
ആവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ കാവാലം വില്ലേജാഫീ സർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന 
വസ്തുതകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ് . അപേക്ഷകയുടെ 
ഭർത്താവ് പി . സി . പുരുഷൻ 21-11-2020 തീയതിയിൽ മരണ 
പ്പെട്ടിട്ടുള്ളതാണ് . പരേതന് നിയമാനുസൃതമായ അവകാശി 
കളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളത് . 


1 


ലിസി സദാനന്ദൻ 


ഭാര്യ 


57 


2 


മകൻ 


35 


3 


അരുൺ എസ് . മണലയിൽ 
മനു എസ് . മണലയിൽ 
മീനു എസ് . മണലയിൽ 


33 


>> 


3 


മകൾ 


30 


കമ 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ 


ഇപ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട് 
തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി രേഖാ മൂലം 
സമർപ്പി ക്കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


1 


സരസമ്മ , കെ . കെ . 


ഭാര്യ 


62 


2 


സജിനി മനോജ് 


മകൾ 


41 


3 


38 


സബിത പുരുഷൻ 
സജിത് പുരുഷൻ 


താലൂക്കാഫീസ് , 
കുട്ടനാട് . 


മകൻ 


( ഒപ്പ് ) 
തഹശീൽദാർ . 


4 


36 


Gaz . No. 2 11202 1 / DTP ( CLR ) . 


65 


Salim A 


Digitally signed by Salim A 
Date : 2021.07.12 16:53:48 +05 : 30 ' 


